Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


ക് 


ള സർക്കി 


WERNMENT 
OF 


ക്കാർ 


KERALA 


. 


. . 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th July 2012 
2012 ജൂലൈ 24 


THIRUVANANTHAPURAM , TUESDAY 


- No. | 30 


Vol. LVII 
വാല്യം 57 [ 


തിരുവനന്തപുരം, ചൊവ്വ 


2nd Sravana 1934 
1934 ശ്രാവണം 2 


നമ്പർ 


PART III 
Co - operative Department 


ആലപ്പുഴ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ എച്ച്. എം . 3869 / 2010 . 


| 2012 ജൂൺ 16. 


സൂചന : - (1) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കുട്ടനാട് ഓഫീസിലെ എ ആന്റ് ഇ ഇൻസ്പെക്ടറുടെ 66 -ാം വകുപ്പു 

പ്രകാരമുള്ള പരിശോധന റിപ്പോർട്ട്. 


- ( 2 ) കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 13 - 2 - 2012 - ലെ 


കെ . 136 / 12 നമ്പർ കത്ത്. 


- എ 1039-ാം നമ്പർ കാവാലം പഞ്ചായത്ത് പട്ടികജാതി സർവ്വീസ് സഹകരണ സംഘം ക്ലിപ്തം 30- 7- 1998- ൽ രജിസ്റ്റർ ചെയ്ത് 
5- 9 - 1998 - ൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്. സംഘത്തിൽ ആകെ 50 അംഗങ്ങളും 1,000 പിരിഞ്ഞുകിട്ടിയ ഓഹരി 
മൂലധനവും ഉണ്ട്. സംഘത്തിൽ 5 - 9 - 1998 മുതൽ ശമ്പളം പറ്റുന്ന സെക്രട്ടറിയില്ല . സംഘം 11 - 7 - 2002 മുതൽ അഡ്മിനിസ്ട്രേറ്റർ 
ഭരണത്തിലാണ്. സംഘം നിലവിൽ പ്രവർത്തനരഹിതമായതിനാൽ സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ കഴിയുമോ 
എന്ന് പരിശോധിക്കുന്നതിനായി സംഘം പ്രവർത്തനം സംബന്ധിച്ച് സഹകരണ നിയമം 66 -ാം വകുപ്പു പ്രകാരമുള്ള പരിശോധന 
നടത്തുകയുണ്ടായി. സൂചന (1) പ്രകാരം സമർപ്പിച്ച 66 -ാം വകുപ്പുപ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ടിൽ പുതിയ ഭാരവാഹികളെ 
ഭരണ ചുമതല ഏൽപ്പിക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റർ പല പ്രാവശ്യം കത്തിടപാടുകൾ നടത്തിയിട്ടും കഴിഞ്ഞില്ല എന്നും 
9- 7 -2002 മുതൽ സംഘത്തിൽ യാതൊരു ഇടപാടുകളും നടക്കുന്നില്ല എന്നും സംഘം പ്രവർത്തനരഹിതമാണെന്നും റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു. 


- ടി സംഘത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പ്രവർത്തനംമുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കാത്ത സാഹചര്യ 
മായതിനാൽ സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾക്കായി സൂചന (2) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
(ജനറൽ) കുട്ടനാട് ശുപാർശ ചെയ്തിരിക്കുന്നു. 


24th JULY 2012] 


CO -OPERATIVE DEPARTMENT 


114 


- മേൽ വിവരിച്ച സാഹചര്യത്തിൽ ഏത് ഉദ്ദേശ്യലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുവേണ്ടിയാണോ ടി സംഘം രജിസ്റ്റർ 
ചെയ്തിട്ടുള്ളത്, പ്രസ്തുതഉദ്ദേശ്യലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ടി സംഘം പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും സംഘം പ്രവർത്തനം 
പുനരുജ്ജീവിപ്പിക്കുന്നതിന് സംഘാംഗങ്ങൾക്ക് താൽപര്യമില്ലായെന്നും കാണുന്നതിനാൽ ടി സംഘം ഇപ്പോഴത്തെ അവസ്ഥയിൽ 
സംഘങ്ങളുടെ പട്ടികയിൽ തുടർന്ന് പോകേണ്ടതായ യാതൊരു ആവശ്യവുമില്ലായെന്ന് ബോദ്ധ്യം വന്ന സാഹചര്യത്തിൽ താഴെ 
പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


എ 1039 -ാം നമ്പർ കാവാലം പട്ടിക ജാതി സർവ്വീസ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമത്തിലെ 71(1) വകുപ്പ് പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സമാപ്തീകരിച്ചു . 
കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സമാപ്തീകരണ നടപടികൾ നിർവ്വഹിക്കുന്നതിനായി 1969 - ലെ കേരള സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ് 
72 പ്രകാരം കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എടത്വ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചു 
കൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സംഘത്തിൽ എല്ലാവിധ മുതലുകളുടെയും റിക്കാർഡുകളുടെയും ചുമതല ലിക്വിഡേറ്റർ 
ഏറ്റെടുത്ത് ഉടൻതന്നെ ഈ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


ആലപ്പുഴ. 


കാസറഗോഡ് ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 
നമ്പർ ഒ . 4971/ 2011 / കെ . ഡിസ്. 

2012 ജൂൺ 5 . 
സൂചന: (1) ഈ ആഫീസിലെ 25 - 7- 2009 - ലെ എസ്. ടി . 2090/ 2009/ കെ . ഡിസ്. നമ്പർ ഉത്തരവ്. 

- (2) ലിക്വിഡേറററുടെ 30 - 4- 2012 - ലെ 1767/ 2009 / കെ . നമ്പർ ഉത്തരവ്. 
ക്ലിപ്തം നമ്പർ എസ്. 282 കാഞ്ഞങ്ങാട് ബ്ലോക്ക് ലേബർ കോൺടാക്ട് സഹകരണ സംഘത്തെ സൂചന (1) 
ഉത്തരവ് പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ട്ഉത്തരവാകുകയും, ഹോസൂർഗ്ഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ 
കാഞ്ഞങ്ങാട് യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 30 - 4 - 2010 - ന് ലിക്വിഡേറ്റർ 
ചാർജ്ജടുക്കുകയും ചെയ്തു . 

ലിക്വിഡേററർ ചാർജ്ജടുക്കുമ്പോൾ ഉണ്ടായിരുന്ന സംഘത്തിന്റെ കടധന പട്ടിക താഴെപ്പറയുംപ്രകാരമാണ്. 
ബാദ്ധ്യത 

- തുക ആസ്തി 

തുക 
ഓഹരിമൂലധനം 

6900.00 

എസ്. ബി . ജില്ലാ സഹകരണ ബാങ്ക് 7653.25 
അനാമത്ത് ബാദ്ധ്യത 

അനാമത്ത് ആസ്തി 
( ചീഫ് പ്രൊമോട്ടർ ) 

( പ്രസിഡന്റ്) 
അറ്റ് ലാഭം 

2132.50 


615 .75 


1995 . 00 


ആകെ 


9648.25 


ആകെ 


9648 .25 


- നിയമാനുസൃതം ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിലും, ആയതിന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല . എല്ലാ 
ആസ്തികളും ഈടാക്കുകയും ബാദ്ധ്യതകൾ കൊടുത്തു തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്ററുടെ വരവ്- ചെലവ് കണക്കുകൾ 
താഴെ പറയും പ്രകാരമാണ്. 


തുക 


ചെലവ് 


തുക 
10147 . 00 


1995. 00 


593.00 


650 .00 


വരവ് 
അനാമത്ത് ആസ്തി ( പ്രസിഡന്റ്) 
നിക്ഷേപത്തിനുള്ള പലിശ 
അനാമത്ത് ബാദ്ധ്യത ( ചീഫ് പ്രൊമോട്ടർ) 
എസ്. ബി. ജില്ലാ സഹകരണ ബാങ്ക് 
എസ്. ബി . ലിക്വിഡേറ്റർ 
പലവക വരവ് 


0 .25 


616 . 00 


7653 . 25 


1541.00 


10147 . 00 


513 . 00 


എസ്. ബി. ലിക്വിഡേറ്റർ 
പൊതുയോഗ ചെലവ് 
അനാമത്ത് ബാദ്ധ്യത ( ചീഫ് പാമോട്ടർ) 
ലിക്വിഡേഷൻ ഫീസ് 
ലിക്വിഡേഷൻ ഫണ്ട് 
തൻ ചെലവ് 
അവകാശപ്പെടാത്ത ഓഹരി തുക 
ജില്ലാ ബാങ്കിൽ നിക്ഷേപിച്ചത് 
സർക്കിൾ സഹകരണ യൂണിയന് 
സംഭാവന 


0 . 75 


- 0 . 25 


6900.00 


22 . 00 


ആകെ 


20389.25 


ആകെ 


20389 .25 


24th JULY 2012] 


CO -OPERATIVE DEPARTMENT 


115 


ലിക്വിഡേറ്റർ ചാർജ്ജടുക്കുമ്പോൾ ഉണ്ടായിരുന്ന അറ്റലാഭം 2132.50 , പലിശയിനത്തിൽ ലഭിച്ച 593, പലവക വരവ് 0.75 
പൈസ എന്നിവ താഴെ പറയും പ്രകാരം ചെലവാക്കിയിട്ടുണ്ട്. 


ഇനം 


തുക 


650 . 00 


1541.00 


513 .00 


പൊതുയോഗ ചെലവ് 
ലിക്വിഡേഷൻ ഫീസ് 
ലിക്വിഡേഷൻ ഫണ്ട് 
തൻ ചെലവ് 
സർക്കിൾ സഹകരണ യൂണിയന് 
സംഭാവന 


0 . 25 


22 . 00 


ആകെ 


2726.25 


സംഘത്തിന്റെ സമാപ്തീകരണ യോഗം വിളിച്ച് ചേർത്തിരുന്നുവെങ്കിലും ആരുംതന്നെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല . 
ആയതിനാൽ മെമ്പർമാരുടെ ഓഹരി വിഹിതം 6900 ജില്ലാ സഹകരണ ബാങ്കിന്റെ കാഞ്ഞങ്ങാട് ശാഖയിൽ നിക്ഷേപിക്കുകയും 
ചെയ്തു . സംഘത്തിന് സർക്കാരിലേക്ക് ബാദ്ധ്യത ഒന്നും തന്നെ അടയ്ക്കാനില്ല . ലിക്വിഡേഷൻ ഫീസും, ലിക്വിഡേഷൻ ഫണ്ടും 
യഥാവിധി അടച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 22 ഹോർഗ് സർക്കിൾ സഹകരണ യൂണിയന് സംഭാവനയായി നൽകി യിട്ടു ണ്ട്. 
ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയാക്കി സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി സൂചന (2) പ്രകാരം 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 


മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു : 


ഉത്തരവ് 


എസ്. 282 -ാം നമ്പർ കാഞ്ഞങ്ങാട് ബ്ലോക്ക് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 കേരള 
സഹകരണ നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും സംഘത്തിന്റെ പേര് സംഘങ്ങളുടെ പട്ടികയിൽനിന്ന് നീക്കം 
ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ ചട്ടം 70 - ൽ നിഷ്കർഷിക്കുന്ന പ്രകാരം 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും 
അതിനുശേഷം ഈ ഓഫീസിന്റെ മുൻ അനുവാദത്തോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 


കാസറഗോഡ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


